Regn .No. KERBIL /2012 /45073 
- dated 5 - 9- 2012 with RNI 


രം 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2016 


- Reg. No. KL / TV ( N )/634/2015 -17 


Indi 


GOVERNM 


കേരള 


സർക് 


കാർ 


VMENT OF 


KERALA 


കേരള ഗസററ് 

KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


- തിരുവനന്തപുരം, 

- ചൊവ്വ 


വാല്യം 5 


2016 ഏപ്രിൽ 19 
| 19th April 2016 

1191 മേടം 6 
6th Medam 1191 


നമ്പർ 


Vol. V 


No. 


Thiruvananthapuram , 

Tuesday 


1938 ചൈതം 30 
30th Chaithra 1938 


PART III 
Commissionerate of Land Revenue 


KOTTAYAM DISTRICT 


ലേല പരസ്യം 


നമ്പർ സി - 4093/ 2015. 


2016 മാർച്ച് 28. 


- കാഞ്ഞിരപ്പള്ളി താലൂക്കിൽ കോരുത്തോട് വില്ലേജിൽ 
ബ്ലോക്ക് 30 - ൽ റീസർവേ നമ്പർ 463 / 5 , 463 / 8 - ൽ പ്പെട്ട 
33. 73 ആർ പട്ടയവസ്തു വിൽ റിസർവ് ചെയ്തിട്ടുള്ളതും 
അ പക ടാ വ സ്ഥ യിൽ നിൽക്കു ന്ന തു മായ ആഞ്ഞിലിമരം 
23 - 5 - 2016 - ന് ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് കോരു ത്തോട് 
വില്ലേജാഫീസിൽവെച്ച് റവന്യൂ ഡിവിഷണൽ ആഫീസറോ 
അദ്ദേഹം അധികാരപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോ പരസ്യ 
ലേലത്തിൽ വിൽക്കുന്നതാണ്. 

മതിപ്പ് വില 63,700 . 


ലേല ത്തിൽ പങ്കെ ടു ക്കു ന്ന തിന് ആഗ്രഹിക്കു ന്ന വർ 
- 2,000 നിരതദ്രവ്യം കെട്ടിവയ്ക്കേണ്ടതും ലേലം പിടിക്കുന്ന 
വ്യക്തി മൊത്തം തുകയും വിൽപ്പന നികുതിയും അപ്പോൾത്തന്നെ 
അടയ്ക്കേണ്ടതുമാണ്. ലേലം സ്ഥിരപ്പെടുത്തിയതിനുശേഷം 
സ്വന്തം ചെല വിൽ തടി നീക്കംചെയ്യേ ണ്ട തുമാ ണ് . ടി 
ലേലം മറ്റ് സർക്കാർ ലേല ത്തിന്റെ നിബ ന്ധ ന ക ൾ ക്ക് 
വിധേയമായിരിക്കും. കൂടുതൽ വിവരങ്ങൾ കോട്ടയം റവന്യൂ 
ഡിവിഷണൽ ആഫീസ്, കാഞ്ഞിരപ്പള്ളി താലൂക്ക് ആഫീസ്, 
കോരു ത്തോട് വില്ലേ ജാ ഫീസ് എന്നിവിട ങ്ങ ളിൽ നിന്നും 
- അറിയാവുന്നതാണ്. 


റവന്യൂ ഡിവിഷണൽ ഓഫീസ്, 
മിനി സിവിൽ സ്റ്റേഷൻ, കോട്ടയം. 


( ഒപ്പ്) 
റവന്യൂ ഡിവിഷണൽ 

ഓഫീസർ. 


